കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് 


ആനുകൂല്യങ്ങൾ 


വിജ്ഞാപനം 


നമ്പർ പി . ആർ. ഐ ./528 / 2007. 


2007ജൂ 


ലൈ 17 . 


- ഈ പസരണ വിതരണ സംവിധാനം കമ്മീഷൻ 
ചെയ്യുന്നതോടുകൂടി കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകര, 
ചേലമ്പ് വില്ലേജ് ഏരിയകളിലെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 
ഗണ്യമായ ആശ്വാസം നൽകുന്നതിനു പുറമെ കൃഷിക്കും 
വ്യവസായത്തിനും വൻ തോതിൽ ശക്തിദായകവും 
ആയിരിക്കും. 


- കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകര മേഖലയിലെ 
വിദ്യുച്ഛക്തി പ്രസരണ വിതരണ ശൃംഖല മെച്ചപ്പെടുത്തുക, 
പ്രസരണവിതരണനഷ്ടം കുറയ്ക്കുക, ഉപഭോക്താക്കൾക്ക് 
മെച്ചപ്പെട്ട വോൾട്ടേജ് ലഭ്യമാക്കുക എന്നിവ ലക്ഷ്യമാക്കി 
കിൻഫ 33 കെ . വി. സബ്സ്റ്റേഷനും നിർദ്ദിഷ്ട രാമനാട്ടുകര 
33 കെ . വി . സബ്സ്റ്റേഷനും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള 
പുതിയ 33 കെ . വി. ലൈനുകൾ നിർമ്മിക്കുന്നതിന് കേരള 
സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് ( ഇനി മുതൽ ബോർഡ് 
എന്നു വിളിക്കുന്നു ) താഴെ പറയുന്ന സ്കീമിന് അനുമതി 
നൽകിയിരിക്കുന്നു. 


അനുമതി ലഭിച്ച മേൽപ്പറഞ്ഞ സ്കീം നടപ്പാക്കുന്നതിന് 
ഇലക്ട്രിസിറ്റി ആക്റ്റ് 2003 - ന്റെ 67, 164 എന്നീ വകുപ്പുകൾ 
പകാരം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിക്ഷിപ്തമായ എല്ലാ 
അ ധികാരവും ഉപയോഗിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ 
സ്ഥലങ്ങളിൽ വിദ്യുച്ഛക്തി പ്രസരണത്തിനും വിതരണത്തിനും 

വേി വയറുകൾ, പോസ്റ്റുകൾ, വാൾബാക്കറ്റുകൾ, സ്റ്റേകൾ, 
- ഉപകരണങ്ങൾ, സാമഗ്രികൾ എന്നിവ വയ്ക്കുന്നതിനും 
അഥവാ 

ബോർഡിന്റെ പ്രവർത്തനങ്ങൾ 
ഏകോപിപ്പിക്കുന്നതിനാവശ്യമായ ടെലിഗ്രാഫിക് അല്ലെങ്കിൽ 
ടെലിഫോണിക്ക് സംപ്രേഷണത്തിനും ഇന്ത്യൻ ഇലക്ട്രിസിറ്റി 
ആക്റ്റ് 2003 - ലെ 164 വകുപ്പ് അനുസരിച്ചും ടെലിഗ്രാഫ് 
അതോറിറ്റിക്കുള്ള എല്ലാ അധികാരങ്ങളും ഇലക്ട്രിസിറ്റി 
ബോർഡിന് ഊായിരിക്കും. 


ീമിന്റെ പേര്: 


എസ്. ഐ .എസ്. പി. എ . സ്കീം , കോഴിക്കോട് ജില്ല . 


സ്ഥാനം: 


- മേൽപ്പറഞ്ഞ കിൻഫ - രാമനാട്ടുകര 33 കെ . വി . 
ലെനിനെ സംബന്ധിച്ച സ്കീം ഔദ്യോഗിക ഗസറ്റിൽ 
( പ്രസിദ്ധീകരിക്കുകവഴി ഇതിനാൽ വിജ്ഞാപനം 
നടത്തിക്കൊള്ളുന്നു . 


- കോഴിക്കോട് ജില്ലയിലെ നിർദ്ദിഷ്ട രാമനാട്ടുകര 
33 കെ . വി . സബ്സ്റ്റേഷനും മലപ്പുറം ജില്ലയിലെ കിൻഫ്ര 
33 കെ . വി. സബ്സ്റ്റേഷനും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനോട 
നുബന്ധിച്ച് 33 കെ . വി . ലൻ താഴെ പറയും വിധം 
കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിവിധ ഗ്രാമങ്ങളിൽകൂടി 
കടന്നു പോകുന്നതായിരിക്കും. 


| (Sd.) 
CHIEF ENGINEER ( Ele .) 
Transmission (North ) . 


Kozhikode . 


ലൈനിന്റെ പേര് 


ജില്ല 


താലൂക്ക് വില്ലേജ് 


വിജ്ഞാപനം 


നമ്പർ പി. ആർ. ഐ ./ 412 / 2007 . 


2007 ജൂ 


ലൈ 23 . 


33 


കിൻഫ - കോഴിക്കോട്, കോഴിക്കോട് രാമനാട്ടുകര 
രാമനാട്ടുകര മലപ്പുറം തിരൂരങ്ങാടി ചേലമ്പ 
കെ . വി. 

ലൈൻ 
( 6 കി . മീ .) 


-- തൃശ്ശൂർ ജില്ലയിലെ വിദ്യുച്ഛക്തി പ്രസരണ വിതരണ 
മേഖല മെച്ചപ്പെടുത്തുക, പ്രസരണ വിതരണ നഷ്ടം 
കുറയ്ക്കുക, ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട വോൾട്ടേജ് 
ലഭ്യമാക്കുക എന്നിവ ലക്ഷ്യമാക്കി പുതിയ ട്രാൻസ്മിഷൻ 

ലൈനുകൾ, സബ്സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിന് കേരള 
സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് ( ഇനി മുതൽ ബോർഡ് 
എന്നു വിളിക്കുന്നു ) താഴെ പറയുന്ന സ്കീമിന് അനുമതി 
നൽകിയിരിക്കുന്നു. 


വിവരങ്ങൾ: 


( എ ) സബ്സ്റ്റേഷൻ 


സ്കീമിന്റെ പേര് 


രാമനാട്ടുകര 33 / 11 കെ . വി . സബ്സ്റ്റേഷൻ സ്ഥാപിക്കുക. 


ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഇംപൂവ് മെന്റ് ത്യശ്ശൂർ ജില്ല 
എന്നായിരിക്കും. 


( ബി ) പ്രസരണവിതരണ ലൈനുകൾ 


സ്ഥാനം 


- 33 കെ . വി. സിംഗിൾ സർക്യൂട്ട് ലൈൻ - 6 കി. മീ. 


കമ്മീഷനിംഗ് 


-- തൃശ്ശൂർ ജില്ലയിൽ അന്നമനട സബ്സ്റ്റേഷനോടനുബന്ധിച്ച് 
33 / 11 കെ . വി . ലൈനുകൾ താഴെപറയും വിധം തൃശ്ശൂർ, 

കുളം ജില്ലകളിലെ വിവിധ ഗ്രാമങ്ങളിൽ കൂടി കടന്നു 
പോകുന്നതായിരിക്കും. 


ഈ സ്കീം 2007 - 08 - ൽ കമ്മീഷൻ ചെയ്യുന്നതാണ്. 


അടങ്കൽ തുക 


ലൈനിന്റെ 
- പേര് 


ജില്ല 


താലൂക്ക് വില്ലേജ് 


ഈ സ്കീമിന് 2005 - 06 - ലെ നിലവാരത്തിൽ 
240.92 ലക്ഷം രൂപ ചെലവു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 


കുറുമശ്ശേരി- തൃശ്ശൂർ മുകുന്ദപുരം ആലത്തൂര് 

അന്നമനട എറണാകുളം ആലുവ 
കളശ്ശേരി 
കുന്നുകര 
പാറക്കടവ് 


വിവരങ്ങൾ: 


പ്രസരണ വിതരണ ലൈനുകൾ 


1. 33 


കെ . വി . 


ലൈൻ - 10 കി. മീ . 


2. 11 കെ . വി. 


ലൈൻ - 10 കി. മീ . 


കമ്മീഷനിംഗ് 


ഈ സ്കീം 12/ 2007 - ൽ കമ്മീഷൻ ചെയ്യുന്നതാണ്. 


അടങ്കൽ തുക 


ഈ സ്കീമിന് 1998- ലെ വില നിലവാരത്തിൽ 375 
ലക്ഷം രൂപ ചെലവു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു . 


ആനുകൂല്യങ്ങൾ 


ഈ പസരണ വിതരണ സംവിധാനം കമ്മീഷൻ 
ചെയ്യുന്നതോടുകൂടി തൃശ്ശൂർ ജില്ലയിൽ ഗാർഹിക 
ഉപഭോക്താക്കൾക്ക് ഗണ്യമായ ആശ്വാസം നൽകുന്നതിനു 
പുറമെ കൃഷിക്കും വ്യവസായത്തിനും ഗുണകരവുമായിരിക്കും. 
അനുമതി ലഭിച്ച മേൽപ്പറഞ്ഞ സ്കീം നടപ്പിലാക്കുന്നതിന് 
ഇലക്ട്രിസിറ്റി ആക്റ്റ് 2003 - ന്റെ 67, 164 എന്നീ വകുപ്പുകൾ 
പ്രകാരം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിക്ഷിപ്തമായ എല്ലാ 
അധികാരങ്ങളും ഉപയോഗിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ 
സ്ഥലങ്ങളിൽ വിദ്യുച്ഛക്തി പ്രസരണത്തിനും വിതരണത്തിനും 

വേി വയറുകൾ, പോസ്റ്റുകൾ, വാൾബാക്കറ്റുകൾ, സ്റ്റേകൾ, 
ഉപകരണങ്ങൾ, സാമഗ്രികൾ എന്നിവ വയ്ക്കുന്നതിനും 
അഥവാ ബോർഡിന്റെ 

പ്രവർത്തനങ്ങ ൾ 
ഏകോപിപ്പിക്കുന്നതിനാവശ്യമായ ടെലിഗ്രാഫിക് അല്ലെങ്കിൽ 
ടെലിഫോണിക് സംപ്രേഷണത്തിനും ഇന്ത്യൻ ഇലക്ട്രിസിറ്റി 
ആക്റ്റ് 2003 - ലെ 67 -ാം വകുപ്പ് അനുസരിച്ചുള്ള 
അധികാരങ്ങളും ഇലക്ട്രിസിറ്റി ആക്ട് 2003 - ലെ 164 -ാം 
വകുപ്പനുസരിച്ച് ടെലിഗ്രാഫ് അതോറിറ്റിക്കുള്ള എല്ലാ 
അധികാരങ്ങളും ഇലക്ട്രിസിറ്റി ബോർഡിന് ഊായിരിക്കും. 


മേൽപ്പറഞ്ഞ സ് കീം ഔദ്യോഗിക ഗസറ്റിൽ 
പ്രസിദ്ധീകരിക്കുകവഴി ഇതിനാൽ വിജ്ഞാപനം നടത്തി 
കൊള്ളുന്നു . 


ട്രാൻസ്മിഷൻ നോർത്ത്, 
കെ . എസ്. ഇ . ബോർഡ്, 
കോഴിക്കോട്-673 011 . 


( ഒപ്പ്) 
ചീഫ് എഞ്ചിനീയർ. 


